Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV ( N )/ 634/2015-17 


GOVERN 


പ 


കരള 
സ 


സർക്കാർ 


ENMENT OF 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ജൂ ലൈ 25 

25th July 2017 
1192 കർക്കടകം 9 
9th Karkadakam 1192 
1939 ശാവണം 3 
3rd Sravana 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ ഏവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ JC1 / MPZA/2017. 


2017 ജൂ 


ൺ 


19. 


താലൂക്ക് വ്യസായ ഓഫീസ്, 
മൂവാറ്റുപുഴ. 


കോ -ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടർ. 


എറണാകുളം ജില്ലാ വ്യവ സായ കേന്ദ്രം ജന റൽ 
മാനേജരുടെ 30- 3- 2017 -ാം തീയതിയിലെ B4 /2605/ 16 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം എറണാകുളം ജില്ലയിൽ കണ യ ന്നൂർ 
താലൂക്കിൽ എടയ്ക്കാട്ട് വയൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി 
ചെയ്യുന്ന കൈരളി ഹാന്റി ക്രാഫ്റ്റ് വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ SIND ( E ) 182 എന്ന സംഘം 
ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് ഉത്തരവാകുകയും മൂവാറ്റുപുഴ 
താലൂക്ക് വ്യവസായ ഓഫീസിലെ ജൂനിയർ സഹകരണ 
ഇൻ സ് പെ ക് ടറെ ടി സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി 
നിയമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ 23 - 5- 2017- ൽ 
ടി സംഘത്തിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. 


എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജരുടെ നടപടിക്രമം 
( ഹാജർ : കെ . എൻ. കൃഷ്ണ കുമാർ) 


നമ്പർ ബി4 - 2605 / 2016 . 


| 2017 മാർച്ച് 30 . 


- ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടു വാ നു ണ്ടെ ങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധ 
പ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


വിഷയം: - വ്യവസായം - സഹകരണം-- കൈരളി ഹാന്റി 

കാഫ്റ്റ് വ്യവസായ സഹകരണ സംഘം 
ലിമിറ്റഡ് നമ്പർ എസ്- ഇൻഡ് ( ഇ ) 182 
സമാപ്തീകരണ നടപടി നടത്തുന്നതിനുള്ള 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 


Gaz . No. 30 /2017 /DTP ( Industries). 


301 


25th APRIL 2017) 


JUDICIAL DEPARTMENT 


AA 


പരാ മർശം: - 11 - 1 - 2017 - ലെ മൂവാറ്റു പു ഴ ജൂനിയർ 

സഹകരണ ഇൻസ്പെക്ടറുടെ ജെ . സി. ഐ . 

മൂവാറ്റുപുഴ/ 2017 നമ്പർ കത്ത്. 
സൂചന കത്ത് പ്രകാരം കൈരളി ഹാന്റിക്രാഫ്റ്റ് വ്യവസായ 
സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ്( ഇ ) 182 
എന്ന സംഘത്തിന്റെ സെക്ഷൻ 65 പ്രകാരമുള്ള അന്വേഷണം 
പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


മേൽ പറഞ്ഞ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ സർക്കിളിന്റെ 
പരിധിയിൽ വരുന്ന കൈരളി ഹാന്റികാഫ്റ്റ് വ്യവസായ 
സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ് ( ഇ ) 182 
സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ നിയമം 
വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരണത്തിന്റെ ഭാഗമായി 
വകുപ്പ് 72( 1) അ നു സ രിച്ച് മൂവാറ്റു പുഴ സർക്കിളില 
ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവാകുന്നു . സംഘത്തിന്റെ 
മുഴു വൻ ആസ്തികളും രജിസ്റ്ററുകളും റെക്കാർഡുകളും 
എത്രയും വേഗം ഏറ്റെടുക്കേണ്ടതാണ്. ടി സംഘത്തിന്റെ 
ലഭിക്കാനുള്ളവ ഏറ്റെടുത്തുകൊണ്ടും സംഘം കൊടുക്കാ 
നുള്ളവ കൊടുത്തുതീർത്തുകൊണ്ടും ലിക്വിഡേഷൻ നടപടികൾ 
പൂർത്തീക രി ക്കേ ണ്ടതും ലിക്വിഡേറ്റർ ചാർജ്ജ്ടു ക്കുന്ന 
തീയതിയും ക്ലെയിം നോട്ടീസും എത്രയും വേഗം അയച്ചു 
തരേണ്ടതുമാണ്. 


( ഒപ്പ്) 


ജനറൽ മാനേജർ. 


302 


